| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


V 
GOVERNA 


- 


ാർ 


MENT OF 


नन्याव अब 


OF KERN 

- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


22nd September 2009 
2009 സെപ്റ്റംബർ 22 
31st Bhadra 1931 
1931 ഭാദം 31 


| 37 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഡി - 552 / 2009 . 


2009 ആഗസ്റ്റ്22. 


കൂത്താളി ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നും വിളവെടുപ്പിൽ 
ലഭിച്ച 13885 എണ്ണംനാളികേരവും 2600 എണ്ണം തെരഞ്ഞുമാറ്റിയ 
രണ്ടാംതരം തേങ്ങയുംതാഴെ കൊടുത്തിട്ടുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതിന് മുദ്രവെച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 
ഓഫീസിൽ നിന്നും 23 - 9 - 2009- ന് വൈകിട്ട് 3 മണിവരെ 
ലഭിക്കുന്നതാണ്. 

2. പൂരിപ്പിച്ച ടെണ്ടർ 1, 000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം,കൂത്താളി പി . ഒ., പെരുവണ്ണാമൂഴി 
എന്ന വിലാസത്തിൽ 24- 9 - 2009 - ന് 12 മണിവരെ ഫാം ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനുപുറത്ത് 
നാളികേര വിൽപ്പനയ്ക്കുള്ളടെണ്ടർ എന്ന്എഴുതിയിരിക്കണം. 

3. ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാവരുംതന്നെ 
50 രൂപ മുദ്രപ്പത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിൽ 
പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് ടൈപ്പ്ചെയ്ത്ഒപ്പിട്ടുതരേണ്ടതാണ്. 
എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


- 4. 24 - 9 - 2009 - ന് കൃത്യം 12. 30 മണിക്ക് ടെണ്ടർ സമർപ്പിച്ച 
വരെഉൾപ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും അതിനുശേഷം 
ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടിയ 
നിരക്ക്തൃപ്തികരമെങ്കിൽ, മേലധികാരികളുടെ അംഗീകാരത്തിനു 
വിധേയമായി താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ള 
വരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ നൽകുന്നതുമാണ്. 

- 5. ടെണ്ടറിൽ 1000 നാളികേരത്തിന്റെ വില എത്രയെന്ന് 
അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 

- 6. ടെണ്ടർ/ ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെമൂന്നിൽ 
ഒരു ഭാഗം തുക ( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ 
അടയ്ക്കേണ്ടതും ബാക്കിത്തുക ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി 
അറിയിപ്പുകിട്ടി 7 ദിവസത്തിനകം അടച്ച് നാളികേരം സ്വന്തം 
ചെല വിൽ ഫാമിൽ നിന്നും തൊണ്ടാടു കൂടി നീക്കം 
ചെയ്യേണ്ടതുമാണ്. നാളികേരം തെരഞ്ഞെടുക്കുവാൻ യാതൊരു 
കാരണവശാലും അനുവദിക്കുന്നതല്ല. 

- 7 . സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ എല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ 
സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ / ലേലം നടത്തുന്നതാണ്. 

- 8. ടെണ്ടർ മാറ്റിവെയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 

കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ഫാം ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
കൂത്താളി, പെരുവണ്ണാമൂഴി പി. ഒ. 

സൂപ്രണ്ട്. 


